SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg. No. KL/ TV ( N )/634/ 2018-20 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


29 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 

Neyyattinkara Taluk 


പരസ്യം 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


(1) 
നമ്പർ എ5-4776 2020. 

2020 മാർച്ച് 20. 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേ ജിൽ 
അയിര പി . ഒ ., വടുവൂർക്കോണം, മേലേവിള പുത്തൻവീട്ടിൽ 
നേശ മ്മ , കെ . മരിച്ചു പോയതിനാൽ പരേത യുടെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
അ നിൽ, റ്റി . ബോധിപ്പിച്ച് അ പേ ക്ഷയിൻ മേൽ കാരോട് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൾ 7-12-2019 - ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 

വയസ് 
തങ്കയ്യൻ 

ഭർത്താവ് 
സുനിൽ, റ്റി . 

മകൻ 
അനിൽ, റ്റി . 
സുനിത , എൻ. 

മകൾ 


( 2 ) 
നമ്പർ എ5-12566 2020. 

2020 ജൂലൈ 3 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കുന്നത്തുകാൽ വില്ലേജിൽ 
നാറാണി കൊടിതോട്ടത്തു വിള മണികണവിലാസത്തിൽ 
തുളസി, കെ . മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ 
വിവിധ സർക്കാർ ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾ ക്കു മായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ മണികണ്ഠൻനായർ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കുന്നത്തു കാൽ വില്ലേജ് 
ആ ഫീസർ മുഖ ന 

വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൾ 3-2-2020 - ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


1 . 


67 


2 . 


42 


അവ കാശ 


3 . 


36 


4 , 


34 


Gaz , No. 2912020 /DTP ( CLR ) . 


75 


5300 


KERALA GAZETTE 


[ PART III 


വയസ് 


വയസ് 


1 . 


56 


വിസ്മയ, പി . 


മകൾ 


212 


2 . 


31 


3 . 


29 


വി ., 


4 . 


സന്താ ന 


മാ താ വായ 


12 


5 . 


10 


3 3 


മണികണ്ഠൻനായർ 

ഭർത്താവ് 
വിഷ്ണ , എം . 

മകൻ 
സംഗീത , റ്റി . 

മകൾ 
ശരത്, എം .എസ്. മരണപ്പെട്ട മകൾ 

സൗമ്യയുടെ മകൻ 
സൗരഭ്യ , എം . എസ്. 

മകൾ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ, 
ഒരു മകൾ സൗമ്യ, റ്റി. എന്നിവർ ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ 
സന്താനങ്ങൾ അവരുടെ പിതാവായ മണികണ്ഠൻ, സി.യുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെ ന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


മാത്രമാണുള്ളതെന്നും പരതന്റെ 

പി താ വ് 
ബാബ , 

മാതാവ് 

പു ഷ് പാ ബായി എന്നിവർ 
ജീവിച്ചിരിപ്പുണ്ടെന്നും മന് 
ബിൻ സി രാജ്, റ്റി . സി.യുടെ സംരക്ഷ ണ യി ലാ ണെന്നും 
അറിയു ന്നതിനാൽ പരേതന്റെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശി മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസററിൽ 
(പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പി 

ക്കേ ണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 5) 


നമ്പർ എ1-4606 2020. 

2020 മാർച്ച് 20. 
നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേ ജിൽ 
കിടാരക്കുഴി പി . ഒ ., മേലേകുഴിയം വിള , ബിന്ദു നിവാസിൽ 
വിജയൻ, സി . മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ലീല ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിഴിഞ്ഞം വില്ലേജ് 
ആ ഫീസർ മുഖേന അവകാശ വിചാ രണ് നട ത്തി വന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൻ 31-3-2019 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


( 3) 
നമ്പർ എ5-4901/ 2020. 

2020 ഏപ്രിൽ 23 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ളറട വില്ലേ ജിൽ 
കാഞ്ഞിരംകോണം വിപിൻ വിലാസത്തിൽ വിശ്വനാഥൻ, ജി . 
മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ ലഭി ക്കാ നുള്ള 
ഇൻ ഷ്വറൻ സ് 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾ ക്കു മാ യി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ പ്രസന്നകുമാരി, എസ്. 

ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വെള്ളറട വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 8-2-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 
പ്രസന്നകുമാരി, എസ്. 

ഭാര്യ 
വിപിൻകുമാർ, വി. 

മകൻ 
പ്രദീപ്, വി . 


1 . 


ലീല 


ഭാര്യ 


68 


2 , 


44 


3 . 


42 


3 


1 . 


55 


2 . 


33 


3 . 


31 


: 5 


ബിന്ദു 

മകൾ 
സിന്ധു 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അ ന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാവ കാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 6) 


നമ്പർ എ1-34512020 . 


2020 മാർച്ച് 23. 


നമ്പർ എ5-4341/ 2020. 


2020 ഏപ്രിൽ 23 . 


നെയ്യാറ്റിൻകര താ ലൂ ക്കിൽ കാരോട് വില്ലേ ജിൽ 
എറിച്ചല്ലൂർ, ഓടൽവിള പുത്തൻ വീട്ടിൽ ബിജു , ബി . പി . 
മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള വിവിധ 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കു മായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് 
ടി വീട്ടിൽ ബാബു , പി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കാരോട് വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻപകാരം ടിയാൻ 22-11-2018 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശിയായി 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ 
റസ്സൽപുരം പി. ഒ., തലയൽ, വില്ലിക്കുളം, ജി . എസ്. ഭവനിൽ 
ഗിരിജകുമാരി, റ്റി . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാ വ ശ്യ ങ്ങ ൾ ക്കു മായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്ക ണ മെന്ന് കാണിച്ച് പര ത യു ടെ 

മകൻ 
അഭിജിത്ത്, ജി . എസ്.നുവേണ്ടി പരേതയുടെ സഹോദരൻ 
രാജേ ന്ദൻ, സി . ബോധിപ്പിച്ച 

അപേക്ഷയിൻ മേൽ 
ബാലരാമപുരം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൾ 30-12-2019 - ൽ 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃതാവകാശിയായി 


76 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5301 


വയസ് 


അഭിജിത്ത്, ജി . എസ്. 


മകൻ 


16 


മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും, 
ഭർത്താവ് ശശിധ രൻ, സി.യും ജീവിച്ചിരിപ്പില്ലായെന്നും 

മൈനർ സന്താനം പരേതയുടെ സഹോദരൻ രാജേന്ദ്രൻ, സി . 
യുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനു കൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശി 
മേൽപ്പറഞ്ഞയാൾ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാ പിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതൻ അവിവാഹിതനും നിസന്തതി 
യനുമായി മരണപ്പെട്ടതായും അറിയുന്നതിനാൽ പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശി മേൽപ്പ 
റഞ്ഞയാൾ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ1-472282020. 

2020 മാർച്ച് 20 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കടവിള വില്ലേജിൽ 
മഞ്ചവിളാകം പി . ഒ., തൃപ്പല വൂർ, വലിയ വിള , വിനായക 
ഭവനിൽ വി . എസ്. ഗോകുൽ മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരി ൽ ലഭി ക്കാ നുള്ള 

വിവിധ 

ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ശ്രീകല, ജെ . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ പെരുങ്കടവിള 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൻ 21-10-2019 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശിയായി 

വയസ് 


നമ്പർ എ5-1034012020. 

2020 മേയ് 13 . 
നെയ്യാറ്റിൻ കര താലൂ ക്കിൽ കാരോട് വില്ലേ ജിൽ 
അ യിര പി . ഒ ., കാട്ടു വാ തേരി വീട്ടിൽ വിജ യ മ്മ , റ്റി . 
മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ ബാങ്കിൽ ഹാജരാക്കു 
ന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ രാമ പ യ്യ ൻ , ജി . 
ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ കാരോട് 

വില്ലേജ് 
ആ ഫീസർ മുഖേന അവകാശ വിചാരണ നട ത്തി വന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൾ 2-1-2019 - ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


1 . 


ഭർത്താവ് 


59 


2 . 


രാമപ്പയ്യൻ, ജി. 
കൃഷ്ണ , വി . 
കൃപ, വി . 


മകൾ 


34 


3 . 


33 


4 . 


കിരൺ, ആർ. 


മകൻ 


29 


ശീകല , ജെ . 


മാതാവ് 


43 


മാതമാണു ള്ളതെന്നും പരതന്റെ 

പിതാവ് 
വിജ യ കു മാർ , എൻ. ജീവിച്ചിരിപ്പുണ്ടെന്നും പരേതൻ 
അവിവാഹിതനും നിസന്തതിയനുമാണെന്നും അറിയുന്നതിനാൽ 
പരേതന്റെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അ വ കാ ശി മേൽപ്പ റ ഞ്ഞ വർ മാത്ര മാ ണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അ ന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 10 ) 
നമ്പർ എ5-10320 2020 . 

2020 മേയ് 13 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേ ജിൽ 
ചെങ്കൽ പി. ഒ., കീഴമ്മാകം, കുത്തക്കോട്, കെ . എസ്. ഭവനിൽ 
സുശീല , പി . മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ 
ക്ഷേമനിധി ബോർഡിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് 
കാണിച്ച് ടി വീട്ടിൽ ഡി . കുട്ടപ്പൻ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ ചെങ്കൽ വില്ലേജ് ആഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൾ 15-8-2015-ൽ മരിച്ചു പോ യ തായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി 


( 8) 


നമ്പർ എ1-71 / 2020. 

2020 മാർച്ച് 20. 
നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ 
പെരുമ്പഴുതൂർ പി . ഒ ., പുന്നക്കാട്, അരശുവിളാകം വീട്ടിൽ 
എ . ചന്ദ്രൻ മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ ലഭിക്കാ 
നുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് 
കാണിച്ച് ടി വീട്ടിൽ മനോ ഹ ര ൻ , എ . ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ ബാലരാമപുരം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൻ 21-3-2015 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശിയായി 

വയസ് 


വയസ് 


1 . 


ഭർത്താവ് 


67 


2 . 


മകൻ 


33 


ഡി . കുട്ടപ്പൻ 
അഭിലാഷ്, കെ . എസ്. 
അനു , കെ . എസ്. 
അഖിൽ, കെ . എസ്. 


3 . 


30 


മനോഹരൻ 


സഹോദരൻ 


62 


4 . 


27 


3 : 


77 


5302 


KERALA GAZETTE 


[PART III 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


തിരുത്തൽ പരസ്യം 
നമ്പർ എ5-385902019. 

2020 മേയ് 15 . 
1- 4- 2 020- ല 

കേ രള ഗസ്റ്റ് നമ്പർ 

14- ൽ 
( വാല്യം IX , പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 2724 - ൽ ക്രമനമ്പർ ( 27 )-ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യ ത്തിൽ പരേതനായ 
പത്മവിലാസം ബംഗ്ളാവിൽ ശിശുപാലൻ, വി.-യുടെ മരണ 
തീയതി "2-10-2019 എന്നത് " 2-10-2017 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
നെയ്യാറ്റിൻകര. 

തഹശീൽദാർ. 


Thiruvananthapuram Taluk 


( 11 ) 
നമ്പർ എ1-11036 2020. 

2020 ജൂൺ 8. 
നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ 
മു ലൂർ പി . ഒ . , തെക്കൂ ട്ടത്ത് തക്ക രി കത്ത് വീട്ടിൽ 
ബാലകൃഷ്ണൻനാടാർ 3-8-2007 - ലും ഭാര്യ ടി വീട്ടിൽ കാർത്തി 
17-5-2017 - ലും മരിച്ചുപോയതിനാൽ പരേതരുടെ പേരിൽ MACT 
കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
രാജൻ, ബി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിഴിഞ്ഞം 
വില്ലേജ് ആഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർ ഡിൻ പ് കാ രം പര ത രു ടെ നിയ മാ നു സ്യ ത 
അവകാശികളായി 

വയസ് 


പരസ്യം 


( 1) 


നമ്പർ ജി3-7475 2020 . 


2020 മേയ് 26. 


1 . 


63 


തിരുവനന്തപുരം താലൂക്കിൽ കഠിനംകുളം വില്ലേജിൽ 
അബ്ദുൾ അസീസ്സ്, കട വിളാ കം , ചേരമാൻ തു രു ത്ത് , 
പുതു ക്കു റിച്ചി പി . ഒ. എന്നയാൾ 15-9-1982 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത ന്റെ മകൻ 
മുഹമ്മദ് നദീർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കഠിനംകുളം 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 8 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


2 . 


57 


സുശീല , കെ . 

മകൾ 
രാജൻ, ബി. 

മകൻ 
ഇവർമാത്രമാണുള്ളതെന്നും പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതരുടെ പേരിൽ 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


മകൻ 


79 


2 


76 


3 


9 3 


74 


4 


മുഹമ്മദ്സുബൈർ 
മുഹമ്മദ് ഫസിൽ 
മുഹമ്മദ് താഹിർ 
നബീസത്ത് ബീവി, ജെ . 
മുഹമ്മദ് ഇക്ബാൽ 
സുലെഖ ഖാദർ 
മുഹമ്മദ് നദീർ 


മകൾ 


68 


5 


മകൻ 


67 


6 


മകൾ 


65 


7 


മകൻ 


63 


8 


സീനത്ത് ഷാജഹാൻ 


മകൾ 


58 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


1 . 


(12) 
നമ്പർ എ5-12020 2020 . 

2020 ജൂൺ 22. 
നെയ്യാറ്റിൻകര ര താലൂ ക്കിൽ 

കാരോട് വില്ലേജിൽ 
ഉച്ചക്കട, മഠവിളാകത്ത് വീട്ടിൽ ലത , എ . മരിച്ചുപോയതിനാൽ 
പരേതയുടെ പേരിൽ ബാങ്കിൽ 

ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് 
കാണിച്ച് ടി വീട്ടിൽ സുകുമാരൻ നായർ, പി. ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കാരോട് വില്ലേജ് ആഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ ( പകാരം 
ടിയാൾ 30-3-2020-ൽ മരിച്ചു പോ യ തായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 
സുകുമാരൻ നായർ, പി . ഭർത്താവ് 
വിഷ്ണ , എസ്. എൽ. മകൻ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
നെയ്യാറ്റിൻകര. 

തഹശീൽദാർ. 


63 


2 . 


32 


(2 ) 


നമ്പർ ജി6-12943 2020 . 


2020 മേയ് 28. 


തിരുവനന്തപുരം താലൂക്കിൽ വെയിലൂർ വില്ലേജിൽ 
മു രു ക്കും പുഴ പി . ഒ ., നെല്ലി മൂ ട്, സൂര്യ ഭ വ നിൽ 
ജഗദീഷ് കുമാർ , എസ്. എന്നയാൾ 29-1-2020 -ാം തീയതി 
മരണ പ്പെട്ട തായും ബാങ്ക്, മറ്റ് ആവ ശ്യ ങ്ങ ൾ ക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
മാതാവ് 

ശാന്ത കു മാരി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വെയിലൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


78 


